Kerala Gazette No. 13 dated 31st March 2020 . 


PART I 


Section üi 


TS 


1 


T 


1 


T : 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - ബി ) വകുപ്പ് 


വിജ്ഞാപനം 


2018 ഫെബ്രുവരി 12 
നമ്പർ 22971 ലെഗ്. ബി1 / 2017 നിയമം. - തിരുവനന്തപുരം, 1193 മകരം 29 

1939 മാഘം 23 . 
| 2018 ഫെബ്രുവരി 12 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പറയുന്ന ഓർഡിനൻ സ് പാതു ജ ന ങ്ങ ളുടെ അറി വി ലേക്കായി ഇതി നാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
ബി . ജി . ഹരീന്ദ്രനാഥ്, 
നിയമ സെക്രട്ടറി. 


G . 872020/DTP . 


2018 - ലെ 10 -ാം നമ്പർ ഓർഡിനൻസ് 


2018 - ലെ തിരുവിതാംകൂർ - കൊച്ചി ഹിന്ദുമത സ്ഥാപനങ്ങൾ 

( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തി ഒൻപതാം സംവത്സരത്തിൽ കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത്. 


1950- ലെ തിരുവിതാംകൂർ- കൊച്ചി ഹിന്ദുമത സ്ഥാപനങ്ങൾ 

ആക്റ്റ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക - 2017 - ലെ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപനങ്ങൾ ( ഭേദഗതി) 
ഓർഡിനൻസ് (2017 - ലെ 23 , 2017 നവംബർ 14 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയതിനാലും; 


- 2018 ജനുവരി 22 -ാം തീയതി ആരംഭിച്ച് 2018 ഫെബ്രു വരി 7 -ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത 
ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബിൽ നിയ മ സ ഭ യിൽ അ വ ത രി രി ക്കു ന്ന തിനും പാസ്സാ ക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും; 


പസ് തു ത ഓർ ഡി നൻ സിന് ഭാര ത ത്തിന്റെ ഭ ര ണ ഘ ട ന യുടെ 213 -ാം 
അനു ഖേദം ( 2 ) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡപ്രകാരം 2018 മാർച്ച് 5 -ാം തീയതി 
പ്രാബല്യമില്ലാതായിത്തീരുമെന്നതിനാലും; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥ കൾ നില നിർത്താതിരിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും; 


കേരള സംസ്ഥാന നിയ മ സഭ സമ്മേള ന ത്തി ല ല്ലാ ത്ത തി നാലും താൻ 
സത്വര നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോധ്യമായിരിക്കുന്നതിനാലും; 


10 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1) -ാം 
ഖണ്ഡപകാരം നൽകപ്പെട്ട അധികാരങ്ങ ൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു: 


1. ചുരുക്കപ്പേരും പാരംഭവും. - ( 1) ഈ ഓർഡിനൻസിന് 2 0 18 - ല 
തിരു വിതാം കൂർ- കൊച്ചി ഹിന്ദു മത സ്ഥാപ ന ങ്ങ ൾ ( ഭേ ദ ഗ തി ) ഓർഡിനൻസ് 
എന്ന് പേര് പറയാം. 


( 2 ) ഇത് 2017 നവംബർ 14 -ാം തീയതി പാബ ല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2. 1950 - ലെ XV -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. -- 
ഈ ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1950- ലെ തിരുവിതാംകൂർ- കൊച്ചി 
ഹിന്ദു മത സ്ഥാപനങ്ങൾ ആക്റ്റിന് ( 1950 - ലെ XV -ാം ആക്റ്റ്) ( ഇതിനു ശേഷം 
പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക) 3 മുതൽ 5 വരെ വകുപ്പുകളിൽ 
വ്യക്തമാക്കിയിരിക്കുന്ന ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


- 3 . 10 -ാം വകുപ്പിന്റെ ഭേദഗതി. - പധാന ആക്ടിലെ 10 -ാം വകുപ്പ് (1) -ാം 
ഉപ വ കു പ്പിൽ “മൂന്ന് വർഷ ക്കാ ല ത്തേക്ക് എന്ന വാക്കു കൾ ക്ക് പകരം 
“രണ്ട് വർഷക്കാലത്തേക്ക് എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


4. 12 -ാം വകുപ്പിനു പകരം പുതിയ വകുപ്പ് ചേർക്കൽ. -- പ്രധാന ആക്റ്റിൽ, 
12 -ാം വകുപ്പിനു പകരം താഴെ പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


“12. പ്രസിഡന്റിനും അംഗ ങ്ങൾക്കു മുള്ള ഓണറേറിയം. - ബോർഡിലെ 
പ്രസിഡന്റിനും അംഗങ്ങൾക്കും പ്രതിമാസം, സർക്കാർ കാലാകാലങ്ങളിൽ, ഔദ്യോഗിക 
ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന വിജ്ഞാപനം വഴി നിശ്ചയിക്കാവുന്ന പ്രകാരമുള്ള 
ഓണറേറിയവും സിറ്റിംഗ് ഫീസും ലഭിക്കുവാൻ അർഹതയുണ്ടായിരിക്കുന്നതാണ്. . 


5. 71 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിന്റെ 71 -ാം വകുപ്പ് (23 -ാം 
ഉപവകുപ്പിനുപകരം താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


- “ ബോർഡിന്റെ പ്രസിഡന്റിനും അംഗങ്ങൾക്കും പ്രതിമാസം, സർക്കാർ 
കാലാകാലങ്ങളിൽ, ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന വിജ്ഞാപനം വഴി 
നിശ്ചയിക്കാവുന്ന പ്രകാരമുള്ള ഓണറേറിയവും സിറ്റിംഗ് ഫീസും ലഭിക്കുവാൻ 
അർഹതയുണ്ടായിരിക്കുന്നതാണ്. . 


6. റദ്ദാക്കലും ഒഴിവാക്കലും. - (1) 2017 - ലെ തിരുവിതാംകൂർ- കൊച്ചി ഹിന്ദുമത 
സ്ഥാപനങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് ( 2017 - ലെ 23 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


- (2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്സിൻ കീഴിൽ ചെയ്ത ഏതെങ്കിലും കാര്യമോ 
എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 
പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


കെ . എ . ശ്രീലത , 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


